Kerala Gazette No. 34 dated 21st August 2007. 
PART II 


കേരള നിയമസഭാ സെക്രട്ടേറിയറ്റ് 


വിജ്ഞാപനം 


നമ്പർ 2702/ ലെജിൻ. 2 /2007 / ലെജി. 


- തിരുവനന്തപുരം, 2007 ആഗസ്റ്റ് 21. 


കേരള നിയമ സഭയുടെ നടപടിക്രമവും കാര്യനിർവ്വഹണവും സംബന്ധിച്ച് 
ചട്ടങ്ങളുടെ 69 -ാം ചട്ടപ്രകാരം, 2007 - ലെ ക്രിമിനൽ നടപടി നിയ മസം ഹിത 
( കേരള ഭേദഗതി) ബിൽ, ഉദ്ദേ ശ കാ ര ണ ങ്ങ ളുടെ വിവ ര ണ ത്തോടും ധന കാര്യ 
മെമ്മോറാണ്ടത്തോടും കൂടി പ്രസിദ്ധപ്പെടുത്തുന്നു. 


ഡോ . എൻ. കെ . ജയകുമാർ, 

സെക്രട്ടറി. 


പന്ത്രണ്ടാം കേരള നിയമസഭ 

ബിൽ നമ്പർ 113 


2007 - ലെ ക്രിമിനൽ നടപടി നിയമസംഹിത 

( കേരള ഭേദഗതി) ബിൽ 


1973 - ലെ ക്രിമിനൽ നടപടി നിയമസംഹിത കേരള 
- സംസ്ഥാനത്തിന് ബാധകമാകുന്നിടത്തോളം 
വീണ്ടും ഭേദഗതി ചെയ്യുന്നതിനുള്ള 

ഒരു 
ബിൽ 


പീഠിക - 1973 - ലെ ക്രിമിനൽ നടപടി നിയമസംഹിത ( 1974 - ലെ 2 -ാം കേന്ദ്ര ആക്ട് ) 
താഴെപ്പറയുന്ന ആവശ്യങ്ങൾക്കായി കേരള സംസ്ഥാനത്തിന് ബാധകമാകുന്നിടത്തോളം 
വീണ്ടും ഭേദഗതി ചെയ്യുന്നത്യുക്തമായിരിക്കുകയാൽ; 


ഭാരത റിപ്പബ്ലിക്കിന്റെ അൻപത്തിയെട്ടാം സംവൽസരത്തിൽ താഴെപ്പറയും പ്രകാരം 
നിയമമുണ്ടാക്കുന്നു : 


- 1. ചുരുക്കപ്പേരും വ്യാപ്തിയും പ്രാരംഭവും. ( 1 ) ഈ ആക്റ്റിന് 2007 - ലെ ക്രിമിനൽ 
നടപടി നിയമസംഹിത ( കേരള ഭേദഗതി) ആക്റ്റ്എന്ന് പേര് പറയാം. 


(2) ഇതിന് കേരള സംസ്ഥാനം മുഴുവൻ വ്യാപ്തി ഉണ്ടായിരിക്കുന്നതാണ്. 


( 3) ഇത് ഉടൻതന്നെ പ്രാബല്യത്തിൽ വരുന്നതാണ്. 


2. 381 -ാം വകുപ്പിന്റെ ഭേദഗതി: - 1973 - ലെ ക്രിമിനൽ നടപടി നിയമസംഹിത 
(1974- ലെ 2 -ാം കേന്ദ്ര ആക്ട്) 381 -ാം വകുപ്പ്(1) -ാം ഉപവകുപ്പിൽ, നിലവിലുള്ള ക്ലിപ്ത 
നിബ ന്ധ നയ്ക്കു പകരം താഴെപ്പറയുന്ന ക്ലിപ്ത നിബന്ധന ചേർക്കേ ണ്ടതാണ്, 
അതായത്: 


“എന്നാൽ രണ്ടാം ക്ലാസ്മജിസ്ട്രേറ്റ് വിചാരണ നടത്തേണ്ടുന്ന ഒരു കേസിൽ ഒന്നാം 
ക്ലാസ്മജിസ്ട്രേറ്റ് നടത്തിയ വിചാരണയിലെ കുറ്റസ്ഥാപനത്തിനെതിരായുള്ള ഒരു അപ്പീൽ, 
അസിസ്റ്റന്റ് സെഷൻസ് ജഡ്ജിക്കോ ചീഫ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റിനോ കേൾക്കുകയും 
തീർപ്പാക്കുകയും ചെയ്യാവുന്നതാണ് . 


ഉദ്ദേശകാരണങ്ങളുടെ വിവരണം 
സബോർഡിനേറ്റ് സിവിലും ക്രിമിനലും ജുഡീഷ്യറിയുടെ സംയോജനത്തെതുടർന്ന് 
കേരള സംസ്ഥാനത്ത്, രണ്ടാം ക്ലാസ്ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതികൾ ഇല്ലാതായി 
തീർന്നിരിക്കുന്നു. ഈ സംസ്ഥാനത്ത്, 1992 ജനുവരി 1 -ാം തീയതി മുതൽ ഒന്നാം ക്ലാസ് 
ജുഡീഷ്യൽ ഫസ്റ്റ്ക്ലാസ്മജിസ്ട്രേറ്റുമാർ മാത്രമേ നിലവിലുള്ളു. 

-- 2. ഈ സംസ്ഥാനത്ത് ഒന്നാം ക്ലാസ് മജിസ്ട്രേറ്റുമാർ മാത്രമേ നിലവിലുളളു 
എന്നതിനാൽ, 1973 - ലെ ക്രിമിനൽ നടപടി നിയമസംഹിത (1974 - ലെ 2 -ാം കേന്ദ്ര ആക്റ്റ്) 
381 -ാം വകുപ്പിൽ ഉള്ള വ്യവസ്ഥകൾ പ്രകാരം, ഒന്നാം ക്ലാസ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് 
കോടതികളിൽ നിന്നുള്ള എല്ലാ ക്രിമിനൽ അപ്പീലുകളും സെഷൻസ് കോടതി 
കേൾക്കുകയും തീരുമാനിക്കേണ്ടതായിട്ടുമുണ്ട്. 

3. സെഷൻസ് കോടതികളിലെ ജോലിഭാരം കുറയ്ക്കുന്നതിനും അസിസ്റ്റന്റ് സെഷൻസ് 
ജഡ്ജിമാർക്കും ചീഫ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റുമാർക്കും ക്രിമിനൽ അപ്പീലുകൾ കേട്ട് 
പരിചയം സിദ്ധിക്കുന്നതിനും 1973 - ലെ ക്രിമിനൽ നടപടി നിയമസംഹിതയിലെ 381 -ാം 
വകുപ്പിന്റെഇപ്പോഴുള്ള ക്ലിപ്സ് നിബന്ധനയ്ക്ക്പകരം മറ്റൊന്ന്ചേർത്തുകൊണ്ട്, രണ്ടാം 
ക്ലാസ് മജിസ്ട്രേറ്റുമാർ വിചാരണ ചെയ്യേണ്ടുന്ന കേസുകളെ സംബന്ധിച്ച്, അസിസ്റ്റന്റ് 
സെഷൻസ് ജഡ്ജിമാർക്കും ചീഫ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റുമാർക്കും അപ്പീൽ 
അധികാരങ്ങൾനൽകേണ്ടത് ആവശ്യമാണെന്ന്കരുതുന്നു . 
-- 4. മേൽപ്പറഞ്ഞ ലക്ഷ്യം നിറവേറ്റുന്നതിന്, 1973- ലെ ക്രിമിനൽ നടപടി നിയമസംഹിത 
കേരള സംസ്ഥാനത്തിന് ബാധകമാകുംവിധം ഭേദഗതി ചെയ്യുന്നതിന്ഉദ്ദേശിച്ചുകൊണ്ടുള്ള 
താണ് ഈ ബിൽ. 


- ധനകാര്യമെമ്മോറാണ്ടം 


ഈ ബിൽ നിയമമാക്കുകയും പ്രാബല്യത്തിൽ കൊണ്ടുവരികയും ചെയ്താൽ 
സംസ്ഥാന സഞ്ചിതനിധിയിൽ നിന്നും യാതൊരു ചെലവുംഉണ്ടാകുന്നതല്ല. 


കോടിയേരി ബാലകൃഷ്ണൻ 


( ശരിത്തർജ്ജമ) 


വി. കെ . ശ്രീകുമാർ, 
നിയമവകുപ്പ്അഡീഷണൽ സെക്രട്ടറി. 


